Ground Water Department 


U 


NIL 


ദർഘാസ് പരസ്യം. 
നമ്പർ ജി. ഡബ്ളൂ / ഡി. ഒ. റ്റി./392/ 2007 . 

2007 മേയ് 14 . 
- തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നിലവിലുള്ള കുഴൽകിണറിൽ സബ്മേഴ്സിബിൾ പമ്പ് സപ്ലൈ ചെയ്ത് കുഴൽകിണ 
റിൽ ഇറ ക്കു ന്ന തി നു വേണ്ടി 

- അംഗീ കത് 

കരാ റു 
കാരിൽനിന്നും കേരള ഭൂജലവകുപ്പ്, തിരുവനന്തപുരം ജില്ലാ ആഫീസർ മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
പ്രവർത്തിയുടെ പേര് - എ . 

: 

- : 
. . . . അ 

- 

. . .. . 
പ ത 

മുദ യു ള്ള 
പ 

പം പം പ 
പ പ 
പ പ 

ാമഗ്രികളും സപ്ലെ ചെയ്ത്കുഴൽകിണറിൽ പമ്പ് 
ഇറക്കി ഇലക്ട്രിക് കണക്ഷൻ ഉൾപ്പെടെ പദ്ധതി പൂർത്തീകരണം. 

അടങ്കൽ തുക - 52,000 രൂപ. 
സെക്യൂരിറ്റി തുക - 2.5 % രൂപ. 
ദർഘാസ് ഫാറത്തിന്റെ വില 225 രൂപ. 

പ്രവൃത്തിയുടെ കാലാവധി - 15 ദിവസം. 
ദർ ഘാ സ് ലഭിക്കുന്ന സ്ഥലം - ജില്ലാ - ഓഫീ സ്, 

ഭൂജ ല 
വകുപ്പ്, അമ്പലമുക്ക്, തിരുവനന്തപുരം. 
- ദർ ഘാസ് 

ഫാറം ലഭിക്കുന്ന തീയ തിയും 

സമ യവും 
1- 6 - 2007 മുതൽ 7 -6 - 2007 , 2 മണിവരെ. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 7 - 6 - 2007 , 3 മണി. 
ദർ ഘാ സ് തുറ ക്കു ന്ന തീയ തിയും 

സമ യവും 
7 - 6- 2007, 3.30 മണി. 

ദർഘാസ്മുദ്രവച്ച കവറിൽ ദർഘാസ് നമ്പർ, തീയതി, പ്രവൃത്തിയുടെ വിവരം എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. ദർഘാസു 
കൾ കൈമാറ്റം ചെയ്യുവാൻ പാടില്ല . 

- താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. അന്നേദിവസം അവധിയാണെങ്കിൽ തൊട്ട് അടുത്ത പ്രവൃത്തി 
ദിവസം സ്വീകരിക്കുന്നതാണ്. നിലവിലുള്ള കേരള ഗവൺമെന്റിന്റെ എല്ലാ നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമാണ്. യാതൊരു 
കാരണവും കൂടാതെ ടെണ്ടർ റദ്ദാക്കാനുള്ള അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 

( ഒപ്പ്) 
തിരുവനന്തപുരം. 

ജില്ലാ ഓഫീസർ. 


